Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


o 
सत्यमेव जयते 


- 


കേരള സർക്കാർ 
Government of Kerala 

2017 


Reg. No. KL / TV ( N )/634/2015-17 


: 


- 


E 


GOVERNN 


കരള 


സർക്കാ 


NMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2017 മേയ് 23 
23rd May 2017 
1192 ഇടവം 9 
9th Idavam 1192 
1939 ജ്യേഷ്ഠം 2 
2nd Jyaishta 1939 


Vol. VI 


No. 


Thiruvananthapuram , 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


രക 


വത് 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 

വിജ്ഞാപനം 


( 1) 


വികാസ്ഭവൻ പി . ഒ ., തിരുവനന്തപുരം- 695 033 എന്ന 
വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത 
സമയത്തിനുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങളും 
അഭിപ്രായങ്ങളും പരിഗണിക്കു ന്നതല്ലെന്നുള്ള വിവരം 
ബന്ധപ്പെട്ട എല്ലാവരേയും അറിയിക്കുന്നു . 


നമ്പർ എ3- 4675/ സി. ആർ. 

2017 മാർച്ച് 8 . 
-- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 4675 /RA നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി 
താലൂക്കിലെ പുതുത്തെരുവ്മുസ്ലീം ജമാഅത്തിന് വേണ്ടി ടി 
താലൂക്കിലെ ക്ലാപ്പന വില്ലേജിൽ റീസർവ്വേ നമ്പർ 133 / 4/ 1, 
133 / 11, 133 / 4 / 2 , 134 / 6 / 2 എന്നിവയിൽപ്പെട്ട 40 . 24 ആർ. 
വസ്തു ടി വില്ലേജിൽ ചേങ്കര ഫാസിൽ നിവാസിൽ 
പി. കെ . എസ്. സാഹിബിന്റെ മകൻ ഡോ . മുഹമ്മദ് താഹായിൽ 
നിന്നും വഖഫിനു വേണ്ടി വാങ്ങുന്നതിന് ബോർഡിന്റെ 
അനുമതി ആവശ്യപ്പെട്ട് പുതുത്തെരുവ്മുസ്ലീം ജമാഅത്ത് 
സെക്രട്ടറി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 

ടി വസ്തുക്കൾ പുതുത്തരുവ് മുസ്ലീം ജമാഅത്തിന് 
വേണ്ടി വാങ്ങുന്നതിന് അനുവദിക്കുന്ന കാര്യത്തിൽ 
ആർക്കെങ്കിലും ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോഉണ്ടെങ്കിൽ 
ആയത് ഈ വിജ്ഞാപനം സർക്കാർ ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം ഡിവിഷണൽ വഖഫ് 
ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, ഡിവിഷണൽ 
ഓഫീസ്, ആർട്ട് ലി കംഫർട്ട്, നളന്ദ റോഡ്, പി . എം . ജി ., 


നമ്പർ എ3- 9120/ സി. ആർ. 

2017 മാർച്ച് 18 . 
- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 9120 / RA നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലെ 
നെടുമങ്ങാട് താലൂക്കിലെ കരകുളം മുസ്ലീം ജമാഅത്തിന് 
വേണ്ടി ടി താലൂക്കിലെ കരകുളം വില്ലേജിൽ റീസർവ്വേ നമ്പർ 
125 / 1- 1- 2 - ൽ 28 ആർ 89 സ്ക്വ യർ മീറ്റർ വസ്തുവിൽപ്പെട്ട 
72 സെന്റ് വസ്ത ടി വില്ലേജിൽ ചെക്കക്കോണം മുറിയിൽ 
പുരുഷോത്തമ വിലാസത്തുവീട്ടിൽ പുരുഷോത്തമൻ നായർ 
മകൻ പ്രതാപചന്ദ്രൻ നായരിൽ നിന്നും വഖഫിനുവേണ്ടി 
വാങ്ങുന്നതിന് ബോർഡിന്റെ അനുമതി ആവശ്യപ്പെട്ട് കരകുളം 
മുസ്ലീം ജമാഅത്ത് സെക്രട്ടറി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 


ടി വസ്ത് കരകുളം മുസ്ലീം ജമാഅത്തിന് വേണ്ടി 
വാങ്ങുന്നതിന് അനുവദിക്കുന്ന കാര്യത്തിൽ ആർക്കെങ്കിലും 
ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോഉണ്ടെങ്കിൽ ആയത് ഈ 
വിജ്ഞാപനം സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 
ദിവസത്തിനകം ഡിവിഷണൽ വഖഫ്ഓഫീസർ, കേരള സ്റ്റേറ്റ് 
വഖഫ് ബോർഡ്, ഡിവിഷണൽ ഓഫീസ്, ആർട്ട്ലി കംഫർട്ട്, 
നളന്ദ റോഡ്, പി . എം . ജി ., വികാസ്ഭവൻ പി . ഒ ., 
തിരുവനന്തപുരം- 695 033 എന്ന വിലാസത്തിൽ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന 
ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പരിഗണിക്കുന്നതല്ലെന്നുള്ള 
വിവരം ബന്ധപ്പെട്ട എല്ലാവരേയും അറിയിക്കുന്നു 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, 
ഡിവിഷണൽ ഓഫീസ്, 
ആർട്ട്ലി കംഫർട്ട്, നളന്ദ റോഡ്, 
പി . എം . ജി ., വികാസഭവൻ പി. ഒ ., 
തിരുവനന്തപുരം- 695 033. 


(ഒപ്പ്) 
ഡിവിഷണൽ 
വഖഫ് ഓഫീസർ. 


